Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL/TV(N)/ 634 /2015- 17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


) Ve 


Im 


GOVERNM 


കരള 


സർക്കാ 


കാർ 


VMENT OF K 


KERALA 


ee 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 ആഗസ്റ്റ് 30 
30th August 2016 
| 1192 ചിങ്ങം 14 
14th Chingam 1192 

1938 ഭാദം 8 
8th Bhadra 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOLLAM DISTRICT 


ലേല പരസ്യം 


(1 ) 


നമ്പർ ഡി -1184 / 2016 . 

- 2016 ആഗസ്റ്റ് 5. 
കരുനാഗപ്പള്ളി താലൂക്കിൽ കല്ലേലിഭാഗം വില്ലേജാഫീസ് 
വളപ്പിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന അക്കേഷ്യാമരം മുറിച്ച് 
കഷണങ്ങളാക്കി ടി സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുള്ളതാണ്. ടി തടികൾ 
8 - 9 - 2016 -ാം തീയതി പകൽ 11 മണിക്ക് ( അവധി ദിവസമായാൽ 
തൊട്ടടുത്ത ദി വ സം ) കല്ലേ ലി ഭാഗം വില്ലേ ജ് 
ആഫീസിൽ വച്ച് കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ 


അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി ലേലം 
ചെയ്ത് വിൽക്കു ന്ന താ ണ് . ടി മര ങ്ങൾക്ക് വനം വകുപ്പ് 
- 10,522 വില നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം 
കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ ലേലം താൽക്കാ 
ലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം കഴിച്ചുള്ള ലേലത്തു 
കയും നിയമാനുസൃത നികുതിയും അപ്പോൾതന്നെ ഒടുക്കേ 
ണ്ട തും ലേലം സ്ഥിരീ ക രി ച്ചു കൊണ്ട് ഉത്ത ര വ് 
ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ 
ലേല സാ ധ ന ങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാരണ 
സർക്കാർ ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. ലേലത്ത 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കല്ലേലിഭാഗം വില്ലേജ് 
ആഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


- ലേലം താൽക്കാലികമായി ഉറപ്പിക്കുകയും നിരതദ്രവ്യം 
കഴിച്ചുള്ള ലേല ത്തുകയും നിയ മാ നു സൃത നികു തിയും 
അപ്പോൾതന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചുകൊണ്ട് 
ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ലേലം കൊണ്ടയാൾ സ്വന്തം 
ചെലവിൽ ലേലസാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. സാധാ 
രണ സർക്കാർ ലേലങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധന 
കളും ഈ ലേലത്തിലും ബാധകമായിരിക്കുന്നതാണ്. ലേലത്തെ 
സംബ ന്ധിച്ച് കൂടു തൽ വിവ ര ങ്ങ ൾ വാളകം 
വില്ലേജാഫീസിൽ നിന്നും അറിയാവുന്നതാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


( 2 ) 


IDO 


നമ്പർ ഡി - 19890/ 2015 . 

2016 ആഗസ്റ്റ് 5. 
- പുനലൂർ താലൂക്കിൽ അറയ്ക്കൽവില്ലേജിൽ ബ്ലോക്ക് 
31- ൽ റീസർവെ 194 / 6- ൽപ്പെട്ട സർക്കാർ തരിശു ഭൂമിയിൽ 
നിന്നും 1. 10 മീ . ചുറ്റു വ ണ്ണവും 17 .70 മീ . നീള വു മുള്ള 
ഒരു മാഞ്ചിയം ശ്രീ . ജോൺ s/o ഉമ്മൻ, ഷാജി ഭവൻ, പെരുമണ്ണൂർ 
എന്ന യാ ൾ അ ന ധി ക ത മായി മുറിച്ചത് ടി സ്ഥലത്ത് 
സൂക്ഷിച്ചിട്ടുണ്ട്. ടി തടി 8- 9- 2016 -ാം തീയതി പകൽ 11 മണിക്ക് 
( അവധി ദിവസമായാൽ തൊട്ടടുത്ത ദിവസം) കൊല്ലം റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ 
അറയ്ക്കൽവില്ലേജാഫീസിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് 
വിൽക്കുന്നതാണ്. ടി മരത്തിന് വനം വകുപ്പ് - 13,531 വില 
നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം കെട്ടിവച്ച് ലേലത്തിൽ 
പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ലേലം വിളി 
ക്ക് 

ന്ന യ ാ ള - 1 ട 
പേ രിൽ ലേലം താൽക്കാ ലിക മായി ഉറ പ്പി ക്കു കയും 
നിര തദവ്യം കഴിച്ചുള്ള ലേലത്തു കയും നിയമാനു സത 
നികുതിയും അപ്പോൾതന്നെ ഒടുക്കേണ്ടതും ലേലം സ്ഥിരീകരിച്ചു 
കൊണ്ട് ഉത്ത രവ് ലഭി ക്കു ന്ന മുറയ്ക്ക് ലേലം 
കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ലേലസാധനങ്ങൾ നീക്കം 
ചെയ്യേണ്ടതുമാണ്. സാധാരണ സർക്കാർ ലേലങ്ങളെ സംബന്ധി 
ച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിലും ബാധകമായി 
രിക്കുന്നതാണ്. ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ 
അറ യ് ൽ വില്ലേ ജാ ഫീ സിൽ നിന്നും 
അറിയാവുന്നതാണ്. 


നമ്പർ ഡി - 4467/ 2015 . 

2016 ആഗസ്റ്റ് 6. 
- കൊട്ടാരക്കര താലൂക്കിൽ വാളകം വില്ലേജിൽ ബ്ലോക്ക് 
നമ്പർ 28 - ൽ സർവെ 49/ 3 - ൽപ്പെട്ട സർക്കാർ തരിശ് സ്ഥലത്ത് 
നിന്നിരുന്ന ഈട്ടി മരങ്ങൾ ടി വില്ലേജിൽ പാറവിള വീട്ടിൽ 
ശ്രീ . ഫിലിപ്പോസ് അനധികൃതമായി മുറിച്ചുമാറ്റിയിട്ടുള്ളതാണ്. 
ടി തടികൾ 8 - 9 - 2016 -ാം തീയതി പകൽ 11 മണിക്ക് ( അവധി 
ദിവ സ മാ യാൽ തൊട്ടടുത്ത ദിവ സം ) വാളകം 
വില്ലേ ജാ ഫീ സിൽ വച്ച് കൊല്ലം റവന്യൂ ഡിവി ഷ ണൽ 
ഓഫീസർ അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ടി മരങ്ങൾക്ക് വനംവകുപ്പ് 

14 ,452 വില നിശ്ചയിച്ച് നൽകിയിട്ടുള്ളതാണ്. ലേലത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മതിയായ നിരതദ്രവ്യം 

കെട്ടിവച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്നയാളുടെ പേരിൽ 


